O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 08 
Tuesday , 08th February 2022 


1197 മകരം 25 


1943 മാഘം 19 


25th Makaram 1197 


19th Magha 1943 


വാല്യം 11 


നമ്പർ 


6 


Vol . XI 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14 


KERALA GAZETTE 


Part III 


ലേബർ കമ്മീഷണറുടെ നടപടിക്രമം 
( ഹാജർ . ഡോ . എസ് . ചിത്ര , ഐ.എ.എസ് ) 


വിഷയം : തൊഴിൽ വകുപ്പ് സ്ഥാപനകാര്യം - അസിസ്റ്റന്റ് 

ലേബർ ഓഫീസർ ഗ്രേഡ്- I 1 പ്ലാന്റേഷൻ 
ഇൻസ്പെക്ടർ തസ്തികയിൽ 01/11/2021 തീയതി 
വെച്ചുള്ള അന്തിമ സീനിയോരിറ്റി ലിസ്റ്റ് 
പ്രസിദ്ധീകരിച്ച് ഉത്തരവാകുന്നു . 


സൂചന : ഈ കാര്യാലയത്തിലെ 30/11/2021 തീയതിയിലെ 

ഇതേ നമ്പർ കത്ത് 


ഉത്തരവ് നമ്പർ LC0-12049 / 2021 / E ( 4 ) തീയതി .02 / 02 / 2022 


01/11/2021 


തൊഴിൽ വകുപ്പിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ്- I 
| പ്ലാന്റേഷൻസ് ഇൻസ്പെക്ടർ തസ്തികയിലെ ജീവനക്കാരുടെ 

തീയതി വെച്ചുള്ള കരട് സീനിയോരിറ്റി ലിസ്റ്റ് 
തയ്യാറാക്കി ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട 
ജീവനക്കാർക്ക് വായന പ്രകാരം അയച്ചുകൊടുത്തിരുന്നു . 


| 


കരട് സീനിയോരിറ്റി ലിസ്റ്റിലെ രേഖപ്പെടുത്തലുകൾ 
സംബന്ധിച്ച് നിശ്ചിത പരിധിയ്ക്കുള്ളിൽ ലഭിച്ച ആക്ഷേപങ്ങൾ 
പരിഹരിച്ച് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ്- I 
പ്ലാന്റേഷൻസ് ഓഫ് ഇൻസ്പെക്ടർമാരുടെ 01/11/2021 തീയതി 
വെച്ചുള്ള അന്തിമ സീനിയോരിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു 


( ഒപ്പ് ) 


സീനിയർ 


അഡ്മിനിസ്ട്രേറ്റീവ് 
ഓഫീസർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


08th February 2022 


KERALA GAZETTE 


15 


FINAL SENIORITY LIST OF ASSISTANT LABOUR OFFICER GRADE - I / 
INSPECTOR OF PLANTATIONS OF THE LABOUR DEPARTMENT AS ON 01/11/2021 


QUALIFICATION 


SL . 
NO 


NAME 


DATE OF 

DATE FROM 
COMMENCEMENT WHICH WORKING 
DATE OF BIRTH 

OF CONTINUOS IN THE PRESENT 
SERVICE 

POST 


REMARKS 


Pen No 


GENERAL 


SPECIAL 


1 


2 


3 


4 


5 


6 


7 


9 


1 Minoy James 


737352 


Labour Dept Test 


24.06.1972 


08.10.2014 


01.08.2018 


Promoted 


B.Com , LLB with 
Labour Law as 
optional subject 


2 Brijith Jose . Y.R 


737120 


Labour Dept Test 


29.05.1982 


08.10.2014 


06.08.2018 


Promoted 


B.Com , LLB with 
Labour Law as 
optional subject 
B.Sc , LLB with 
Labour Law as 
optional subject , 
LLM 


3 Sini.M 


737996 


Labour Dept Test 


08.08.1979 


04.10.2014 


08.08.2018 


Promoted 


4 Babitha.C.P 


Labour Dept Test 


28.01.1980 


04.10.2014 


14.08.2018 


Promoted 


B.A , LLB with 
738040 

Labour Law as 
optional subject 

LLB with Labour 
737132 Law as optional 

subject 


5 Rajitha.R 


Labour Dept Test 


23.05.1982 


04.10.2014 


30.08.2018 


Promoted 


6 Sabisha . V 


618772 


Labour Dept Test 


01.03.1979 


09.10.2014 


03.08.2018 


Promoted 


B.Sc , LLB with 
Labour Law as 
optional subject 


7Jayaprakash Narayanan.K 


736965 


Labour Dept Test 


23.05.1977 


04.10.2014 


05.09.2018 


Promoted 


B.A , LLB with 
Labour Law as 
optional subject 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16 


KERALA GAZETTE 


Part III 


8 Jayasree.M 


737180 


Labour Dept Test 


27.04.1981 


04.10.2014 


06.09.2018 


Promoted 


B.A , LLB with 
Labour Law as 
optional subject 


9 Avinash Sundar 


476541 


Labour Dept Test 


05.02.1978 


15.10.2014 


10.10.2018 


Promoted 


B.Sc , LLB with 
Labour Law as 
optional subject 


10 Sanal . A.Salam 


737446 


Labour Dept Test 


31.05.1978 


08.10.2014 


11.10.2018 


Promoted 


B.Com , LLB with 
Labour Law as 
optional subject 


11 Deepu Philip 


Labour Dept Test 


18.03.1983 


10.10.2014AN 


02.03.2019 


Promoted 


12 Suraj.S 


B.Com , LLB with 
701103 

Labour Law as 
optional subject 
B.Sc , LLB with 

Labour Law as 
736934 

optional subject , 
LLM 

BA , LLB with 
737208 Labour Law as 

optional subject 


Labour Dept Test 


14.01.1975 


04.10.2014 


02.03.2019 


Promoted 


13 Chithra Rajan.S.R 


Labour Dept Test 


07.05.1985 


08.10.2014 


11.03.2019 


Promoted 


14 Sujithlal.K.S 


B.Com , LLB with 
737187 Labour Law as Labour Dept Test 

optional subject 


31.05.1985 


08.10.2014 


11.03.2019 


Promoted 


15 Vinodkumar . C 


B.Com.LLB with 
562792 Labour Law as 

optional Subjects 


Labour Dept Test 


31.05.1975 


09.10.2014 


24.07.2019 


Promoted 


16 P. Sugunan 


230877 B. A 


Labour Dept Test 


25.04.1968 


25.01.1996 


30.07.2019 


Promoted 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


08th February 2022 


KERALA GAZETTE 


17 


17 C. Suresh Kumar 


10.05.1966 


26.07.2019 


Promoted 


B.A , T / W Eng ( H ) 
230303 

Labour Dept Test 
& Mal ( H ) 
230919 B. A 

Labour Dept Test 


06.03.1996 

- 
06.04.1996 


18 Jayesh . G 


31.05.1971 


29.08.2019 


Promoted 


19 Jehfer Sadhiq.T.A 


743592 


Labour Dept Test 


05.05.1981 


09.02.2015 


18.10.2019 


BSc , LLB with 
Labour Law as 
optional subject 


20 Biju.V.G. 


Labour Dept Test 


30.03.1979 


09.02.2015 


09.10.2019 


BAL , LLB with 
743381 

Labour Laws as 

optional subject 
230922 BA 

SSLC , T / W 
230546 

Eng . & Mal ( H ) 


21 S.P.Basheer 


Labour Dept Test 


20.05.1971 


12.04.1996 


17.10.2019 


22 P.N.Bijumon 


Labour Dept Test 


26.05.1973 


12.12.1994 


18.10.2019 


23 P.P.Jayasree 


230676 


Labour Dept Test 


25.07.1962 


11.01.1999 


17.10.2019 


B.Com , LLB with 
Labour Law as 
optional subject 


24 R. Geetha 


230418 BSC 


Labour Dept Test 


31.05.1967 


06.11.1997 


16.10.2019 


25 M.M.Shajahan 


230513 BSc 


Labour Dept Test 


31.05.1969 04.11.1997 AN 


13.12.2019 


26 C.Babu 


230511 BA 


Labour Dept Test 


21.05.1964 


10.11.1997 


15.01.2020 


Retired 


27 S.S.Vijayakumar 
28 P.Chandran 


231058 BSc 
230394 BA 
231007 B.Com 


Labour Dept Test 
Labour Dept Test 
Labour Dept Test 


30.05.1966 10.11.1997 
30.05.1967 12.11.1997 
22.03.1967 06.11.1997 


17.08.2020 
05.08.2020 
17.08.2020 


29 Kuruvila John 


30 R. Sasi 


230366 B.Com 


Labour Dept Test 


27.05.1970 


07.11.1997 


17.08.2020 


31 M.S.Suresh 


230419 B.A 


Labour Dept Test 


16.05.1971 


04.12.1997 


26.08.2020 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18 


KERALA GAZETTE 


Part III 


32 K.M Nandakumar 


S.S.L.C 


Labour Dept Test 


28.02.1965 


05.12.1997 


06.08.2020 


Retired 


33 S.Premeela 


Labour Dept Test 


01.03.1966 


06.11.1997 


28.10.2020 


BSc , S / HEng . ( L ) 
Secretarial 

Practice 
230311 Instructure 

General 
Cource , T / WEng , 

& Mal . ( H ) 

PDC , Dipl.in 
230957 Electrical 

Engineering 


34 Zeenath.T.K 


Labour Dept Test 


30.05.1970 


30.12.1997 


09.11.2020 


35 V.N.Unnikrishnan 


230680 BSC 


Labour Dept Test 


06.05.1970 


31.12.1997 


09.11.2020 


36 P.Sabu 


230478 B.com 


Labour Dept Test 


25.05.1965 


26.03.1998 


20.10.2020 


Retired 


37 Sri.Padmagirish.G 


724956 BA , LLB 


Labour Dept Test 


20.05.1983 


10.10.2014 


12.08.2021 


38 Smt . Aparna.C.A 


230797 PDC 


Labour Dept Test 


31.05.1979 


06.04.1998 


02.08.2021 


39 Sri.G.Suresh 


230420 SSLC 


Labour Dept Test 


14.09.1974 


16.11.1998 


10.08.2021 


401 Sri.N.Krishnakumar 


230515 BA 


Labour Dept Test 


05.04.1972 


04.12.1998 


06.08.2021 


41 Sri.Baiju Babu 


230639 BA 


Labour Dept Test 


24.05.1979 


07.04.1999 


18.08.2021 


42 Sri.T.L.Sathyaraj 


230361 SSLC 


Labour Dept Test 


04.04.1975 


10.07.2000 


28.07.2021 


43 Smt.T.K.Rekha 


230421 SSLC 


Labour Dept Test 


15.05.1979 


16.11.2000 


17.08.2021 


44 Sri.G.Shibu 


230643 MA ( Eng ) 


Labour Dept Test 


20.05.1968 


01.01.2001 


09.08.2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


08th February 2022 


KERALA GAZETTE 


19 


45 Sri.M.P.Prabhat 


206419 


BA ( Law ) , LLB 
with Labour Law 
as optional 
subject 


Labour Dept Test 


29.04.1974 


14.12.2015 


30.07.2021 


46 V.Dinesh 


MA.Bed . SET 


Labour Dept Test 


16.05.1969 


03.01.2001 


16.10.2021 


231128 


47 | Aneesh.k.Thampan 


Labour Dept Test 


16.05.1974 


06.01.2001 


27.10.2021 


BA 
230985 


FOR LABOUR COMMISSIONER 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


20 


KERALA GAZETTE 


Part III 


നോട്ടീസ് 
നമ്പർ C1-424 / 2021 . 

2022 ജനുവരി 10 . 
മാനേജിംഗ് പാർട്ട്ണർ , ബ്രദേഴ്സ് ട്രാൻസ്പോർട്ട് , വെല്ലിംഗ്ടൺ ഐലന്റ് , കൊച്ചിയുടെ കീഴിൽ 
ജോലിനോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ഹരിലാൽ , ഹരി നിവാസ് , 
മണ പ്പുറം പി . ഒ . , തൈക്കാട്ടു ശ്ശേ രി , ആലപ്പുഴയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം 
നൽകുന്നതിനായി { 13,03,521 ( പതിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് രൂപ മാത്രം ) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനു സ രിച്ച് നിർവ ചിച്ച പ്രകാരം ടിയാന്റെ ആശി ത രായി ഹരി നിവാ സ് , മണപ്പുറം പി . ഒ . , 
തൈക്കാട്ടുശ്ശേരി -688 526 - ൽ താമസം ( 1 ) ശ്രീമതി ജിജി ഹരിദാസൻ ( മാതാവ് ) , ( 2 ) ശ്രീ . ഹരികൃഷ്ണൻ 
( സഹോദരൻ ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും ചേർത്തല വടക്ക് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെയും 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെയും 
കാര്യാലയം , ആലപ്പുഴ . 


( ഒപ്പ് ) 
കമ്മീഷണർ ഫോർ എംപ്ലോയീസ് 

കോമ്പൻസേഷൻ & 
ഇൻഡസ്ട്രിയൽ ടബ്യൂണൽ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


08th February 2022 


KERALA GAZETTE 


21 


നോട്ടീസ് 


2022 ജനുവരി 1 , 


നമ്പർ ബി . 2152 2021 
ECC 1017/2016 . 


ശ്രീ . രാജേന്ദ്രൻ , വട്ടേക്കാട്ടുവളപ്പിൽ വീട് , ചൂരക്കാട്ടുകര പി . ഒ . , അമലനഗർ , തൃശ്ശൂർ എന്ന വ്യക്തി 
ജോലി ചെയ്യുന്നതിനിടയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ? 16,74,493 ( പതിനാറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് 
രൂപ മാത്രം ) റിലയൻസ് ജനറൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഈ കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നു . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി സതീദേവി , സി . ആർ . ( ഭാര്യ ) , ( 2 ) രാധിക ( മകൾ ) , ( 3 ) പരേതയായ 
രതിക് ( മകൾ ) , ( 4 ) ശ്രീമതി നാരായണി , പി . എൻ . ( മാതാവ് ) എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് 
തൃശ്ശൂർ രണ്ടാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് . പരേതനായ 
തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട തുമാ ണ് . നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടഹരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
തൃശ്ശൂർ , അയ്യന്തോൾ -680 003 . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ 21-283 2021 . 


2021 ഡിസംബർ 28 . 


ECC 455/14 . 


പി . എ . മാതൃ S / o അബഹാം , ചാലി അൽ ഹൗസ് , പാല ക്ക യം , മണ്ണാർക്കാട് എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തു വരവെ 29-10-2008 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശ്രീ . ജോസഫ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി യുണൈറ്റഡ് 
ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി , മണ്ണാർക്കാട് ? 5,64,283 ( അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി 
ഇരുനൂറ്റി എൺപത്തി മൂന്ന് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ട് 1923 -2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ജോസഫിന്റെ 
മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , മണ്ണാർക്കാട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


പേര് 


മരണമടഞ്ഞ തൊഴിലാളി 


ജനന 


മേൽവിലാസം 


യുമായുള്ള ബന്ധം 


തീയതി 


ശീമതി റോസമ്മ ജോസഫ് 


ഭാര്യ 


അനിക്കാട്ടു വയലിൽ ഹൗസ് , 


പാലക്കയം പി . ഒ . , 


പാലക്കാട് -678 591 . 


ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ഇ1-284 2021 . 


2021 ഡിസംബർ 28 . 


ECC 55/15 . 


പി . എ . മാത്യു S / o അബ്രഹാം , ചാലി ങ്കൽ ഹൗസ് , പാല ക്ക യം , മണ്ണാർക്കാട് എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തു വരവെ 29-10-2008 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശ്രീ . കൃഷ്ണൻകുട്ടി എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി യുണൈറ്റഡ് 
ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി , മണ്ണാർക്കാട് ? 8,32,326 ( എട്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി 
ഇരുപത്തിയാറ് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ശ്രീ . കൃഷ്ണൻകുട്ടിയുടെ 
മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , മണ്ണാർക്കാട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


08th February 2022 


KERALA GAZETTE 


23 


പേര് 


മേൽവിലാസം 


കമ 
നമ്പർ 


മരണമടഞ്ഞ തൊഴിലാളി 
യുമായുള്ള ബന്ധം 


ജനന 
തീയതി 


1 


2 


ശ്രീമതി പുഷ്പലത 

ഭാര്യ 

വടക്കേക്കര ഹൗസ് , 
അച്ചിലാട്ടി , 
പാലക്കയം പി . ഒ . , 
മണ്ണാർക്കാട് , 

പാലക്കാട് -678 591 . 
ശ്രീ . വിഷ്ണു 

മകൻ 
കൃഷ്ണൻകുട്ടി 
കുമാരി വിനീത 

മകൾ 
കൃഷ്ണൻകുട്ടി 

ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നും തന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 

( 3 ) 


2021 ഡിസംബർ 28 . 


നമ്പർ ഇ1-285 2021 . 
ECC 56/15 . 


പി . എ . മാ ത S / O അബഹാം , ചാലി ങ്കൽ ഹൗസ് , പാല ക്ക യം , മണ്ണാർക്കാട് എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തു വരവെ 29-10-2008 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശ്രീ . രവി എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി യുണൈറ്റഡ് ഇന്ത്യ 
ഇൻഷ്വറൻസ് കമ്പനി , മണ്ണാർക്കാട് ? 7,96,474 ( ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി നാന്നൂറ്റി 
എഴുപത്തി നാല് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ട് 1923 -2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ശ്രീ . രവിയുടെ 
മരണസമയത്തെ ആശ്രിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ , മണ്ണാർക്കാട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
കമ പേര് മരണമടഞ്ഞ തൊഴിലാളി 

മേൽവിലാസം 
നമ്പർ 

യുമായുള്ള ബന്ധം തീയതി 


ജനന 


1 


ശ്രീമതി സത്യഭാമ , വി . 


ഭാര്യ 


കൊച്ചു വീട്ടിൽ ഹൗസ് , 
പാലക്കയം പി . ഒ . , 
മണ്ണാർക്കാട് , 
പാലക്കാട് -678 591 . 


2 


ശ്രീ . രഞ്ജിത്ത് , കെ . ആർ . 


മകൻ 


3 


ശ്രീ . ശ്രീജിത്ത് , കെ . ആർ . 

മകൻ 
ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധിക്കകം 
യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നും തന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


വ്യാവസായിക ട്രൈബ്യൂണലിന്റെ കാര്യാലയം , 
പാലക്കാട് . 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ 

( വ്യാവസായിക ട്രൈബ്യൂണൽ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 20221 


Digitally signed by Salim A 
Date : 2022.02 03 02:45:17 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


